PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ബി2 - 7118 / സി . ആർ. 


2007 നവംബർ 22 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 7118/ ആർ. എ . നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചേർത്തല താലൂക്ക്, നൂറുൽ ഇസ്ലാം 
സമാജം വക അരൂക്കുറ്റി വില്ലേജിൽ 3395 -ാം ത പേരിലും 
സർവ്വ നമ്പർ 116 / 26 - ലും ( ആ ധാര നമ്പർ 696 / 78 ) പെട്ട 
40 സെന്റ് സ്ഥലം വിൽപ്പന നടത്തുന്നതിനും വിൽപ്പനയിൽ 
ലഭിക്കുന്ന സംഖ്യകൊ - സർവ്വ നമ്പർ 106/ 15 - ൽ പ്പെട്ട 
12 സെന്റ് വസ്തുവിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനും 

ബോർഡിന്റെ അനു മതിതേടി ജമാഅത്ത് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ ഈ വിൽപ്പനയിൽ 
ആർക്കെ ങ്കി ലും , എന്തെങ്കിലും ആ ക്ഷേ പ ങ്ങളോ 
അഭിപ്രാ യ ങ്ങളോ ബോധിപ്പിക്കാ നു സ ങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം കേരള ഗസ്റ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 15 ദിവസ 
ത്തിനകം “ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, വി. ഐ . പി . റോഡ്, കലൂർ, കൊച്ചി-17 
എന്ന വിലാസത്തിൽ രേഖാമൂലം സമർപ്പിക്കേ താണ്. നിശ്ചിത 
സമ യ ത്തിനുശേഷം ലഭിക്കുന്ന മേൽ പറ ഞ്ഞ 
യാതൊന്നും യാതൊരു കാരണവശാലും ബോർഡ് പരിഗണിക്കു 
ന്നതല്ലെന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു . 


കലൂർ, 
കൊച്ചി-17. 


- ( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


